Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


VERNME 


ാർ 


MENT OF 


KERALA 


अपनर 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


27th October 2009 
2009 ഒക്ടോബർ 27 
5th Karthika 1931 
1931 കാർത്തികം 5 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


നമ്പർ എഇ( 3) - 297/ 2009 . 


- 2009 സെപ്റ്റംബർ 26. 


- (1) 


- (2) 


( 3 ) 


2 ,450 


- കേരള ഗവർണ്ണർക്കുവേണ്ടി മലപ്പുറം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾ 
ഏറ്റെടുത്ത് നടത്തുന്നതിനും, സാധനങ്ങൾ സപ്ളെ 
ചെയ്യുന്നതിനും നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽനിന്ന്/ 
സ്ഥാപനങ്ങളിൽനിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദ ർ ഘാസുകൾ അടക്കംചെയ്ത 
കവറുകൾ സീൽ ചെയ്തതും പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തതുമായിരിക്കണം. ദർഘാസുകൾ 6-11- 2009- ന് പകൽ 
3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ, അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിത 
രായിട്ടുള്ളദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ടി ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 
Gaz . No. 42/ 2009/DTP ( Agriculture). 


എഇ (3) 297 /2009 മുണ്ടേരി വിത്തു 
ക്യ ഷിത്തോട്ടത്തിൽ കിണറിന്റെ 
നിർമ്മാണം [ എഇ( 3 ) 370 / 09 ( 1)] 
രൂപ 93,000 
എഇ (3) 297/ 2009 -മുണ്ടേരി വിത്തു 
കൃഷിത്തോട്ടത്തിലെ പമ്പ്ഹൗസിന്റെ 
നിർമ്മാണം [ എഇ( 3) 370 / 09 (2 )] 
രൂപ 50 ,000 
എഇ (3) 297 /2009 - കൃഷി അസ്സിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ആഫീസിലെ കസ്റ്റംസ് ഹയറിംഗ് 
സെ ന്റ റിനു ള്ള സെ മി പെർമനന്റ് 
ഷെഡിന്റെ നിർമ്മാണം (എഇ(3) 297/09 - 
രൂപ് 1,00, 000 


1, 250 


2 ,500 


140 


KERALA GAZETTE 


[PART III 


- (1) 


- ( 3 ) 


- 4 


എഇ ( 3 ) 297 / 2009 -മുണ്ടേരി വിത്തു ക്വാട്ട് ചെയ്ത 
കൃഷിത്തോട്ടത്തിൽ എനർജെസറും തുകയുടെ 1 % 

സോളാർ പാനലും സപ്ലെചെയ്യൽ 
[എഇ(3) 416/ 09 ] 
എഇ (3) 297/ 2009 - കസ്റ്റംസ്ഹയറിംഗ് ക്വാട്ട് ചെയ്ത 
സെന്ററിനോടനുബന്ധിച്ച് വർക്ക്ഷോപ്പി തുകയുടെ1 % 
ലേയ്ക്കുള്ളടൂൾസ് സപ്ളെ ചെയ്യൽ 


മണിയോഡറായോ അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ലഭിക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ തുക യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . അംഗീകൃത 
ബാങ്കിൽനിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചീനീയർ, 
കൃഷി, മലപ്പുറം എന്ന പേരിൽ അടച്ച നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാഫ് റ്റ് /ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് 
- ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 
ഈ ജോലിക്ക് ദർഘാസ് സർപ്പിക്കു മ്പോൾ 50 രൂപ 
മുദ്രപ്രതത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ്കൂടി 
വെക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ 
സർക്കാർ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


ദർഘാസ് പ്രമാണത്തിന്റെ വില -രൂപ 400 + നികുതി. 

പ്രവർത്തി ചെയ്ത്തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 2, 3, 
ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 4 - ന് 2 മാസം, ക്രമനമ്പർ 5 - ന് 
1 മാസം. 

-- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ 
ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 6 -11- 2009 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായോ, 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
മലപ്പുറം. 

- എഞ്ചിനീയർ, (കൃഷി). 


